നിയമ (ഭരണ - II ) വകുപ്പ് 


ലേല / ടെണ്ടർ പരസ്യം 


നമ്പർ 10278 / ഭരണം- II (3 )/ 09 / നിയമം. 


2009 ജൂൺ 24. 


ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് നിയമ വകുപ്പിലെ ചുവടെ 
പരാമർശിച്ചിട്ടുള്ള വാഹനം 2009 ജൂലൈ 15 -ാം തീയതി 
ബുധനാഴ്ച രാവിലെ 11.30 മണിക്ക് ഓഫീസ് പരിസരത്ത് 
വച്ച് പരസ്യമായി ലേലം/ ടെണ്ടർ വഴി വിൽക്കുവാൻ തീരുമാനി 
ച്ചിരിക്കുന്നു . ലേലത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ 
അന്നേ ദിവസം രാവിലെ 11.15 മണിക്ക് മുമ്പായി ടി വാഹനത്തിന് 
നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം നിയമ ( ഭരണ - II ) വകുപ്പിൽ 
അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. നിരതദ്രവ്യം അടയ്ക്കുന്ന 
സമയത്ത് തിരിച്ചറിയൽ രേഖ ( വോട്ടേഴ്സ് ഐഡന്റിറ്റി 
കാർഡ്/ ഡവിംഗ് ലൈസൻസ് മുതലായവ) കർശനമായും 
ഹാജരാക്കേണ്ടതാണ്. വാഹനം ടെണ്ടർവഴി വാങ്ങുവാൻ ആഗ്രഹി 
ക്കുന്നവർ മുൻകൂട്ടി സീൽ ചെയ്ത ടെണ്ടറുകൾ “ നിയമവകുപ്പ് 
സെക്രട്ടറി, ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, തിരുവനന്തപുരം 
എന്ന വിലാസത്തിൽ 14 -7- 2009 വൈകുന്നേരം 3 മണിക്കകം ടി 
ഓഫീസിൽ ലഭിക്കത്തക്കവിധം അയക്കേണ്ടതാണ്. അതിനു 
ശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ പരിഗണിക്കുന്നതല്ല. ടെണ്ടറു 
കൾ അ യ യ ക ക വ റിന് മുകളിൽ “ വാഹനം ലേലം 
കൊള്ളുന്നതിനുള്ള ടെണ്ടർ എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. 


ലേലദിവസം രാവിലെ കൃത്യം 11.30 - ന് തന്നെ ലേല 
നടപടികൾ ആരംഭിക്കുന്നതാണ്. ലേലംവിളി അവസാനിച്ചാലു 
ടൻ ടെണ്ടറുകൾ തുറക്കുന്നതും ലേലത്തിലോ/ ടെണ്ടറിലോ 
ഏതിലാണോ കൂടുതൽ തുക കാണുന്നത് ആയത് താൽക്കാലി 
കമായി ഉറപ്പിക്കുന്നതുമാണ്. പ്രസ്തുത വ്യക്തി ലേലം/ ടെണ്ടർ 
തുകയുടെ നാലിലൊരു ഭാഗം ( നി ര ത ദ്രവ്യം ഉൾപ്പെടെ) 
ലേലസ്ഥലത്തുവച്ച് അടയ്ക്കേണ്ടതും ബാക്കി തുക നികുതി 
ഉൾപ്പെടെ 3 ദിവസത്തിനകം അടച്ച് വാഹനം നീക്കം ചെയ്യേ 
ണ്ടതുമാണ്. ടെണ്ടർ നൽകുന്ന വ്യക്തി ലേലദിവസം ഹാജരാ 


ന്നില്ലെങ്കിൽ നിരതദ്രവ്യം ഉൾപ്പെടെ ടെണ്ടർ തുകയുടെ 
നാലിലൊന്ന് ഡിമാന്റ് ഡ്രാഫ്റ്റായി ടെണ്ടറിനോടൊപ്പം അടക്കം 
ചെയ്യേണ്ടതാണ്. അല്ലാത്തപക്ഷം പ്രസ്തുത ടെണ്ടർ പരിഗ 
ണിക്കുന്നതല്ല. ലേലം താൽക്കാലികമായി സ്ഥിരപ്പെട്ടുകഴി 
ഞ്ഞാൽ ബന്ധപ്പെട്ട വ്യക്തി ലേല നിബന്ധനകൾ പാലിക്കാത്ത 
പക്ഷം അയാളുടെ പേരിലുള്ള ലേലം അസ്ഥിരപ്പെടുത്തുന്നതും 
നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും കൂടാതെ 
അടുത്ത് ഏറ്റവും കൂടുതൽ തുക വിളിച്ച ആളിന്റെ പേർക്ക് 
ലേലം സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 


വാഹനത്തിന്റെ നമ്പരും മോഡലും കെ . ബി . റ്റി . 5083 
( ഹിന്ദുസ്ഥാൻ അംബാസിഡർ മാർക്ക്- 4, 1985 മോഡൽ) 


നിരതദ്രവ്യം - 200 രൂപ. 

ടി വാഹനം പരിശോധിക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് 
പ്രവർത്തി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ 5 
മണിവരെ അതിന് അവസരമുണ്ടായിരിക്കുന്നതാണ്. 


ലേലദിവസം പൊതു അവധിയാണെങ്കിൽ തൊട്ടടുത്ത 
പ്രവർത്തി ദിവസം 11 .30 മണിക്ക് തന്നെ ലേലനടപടികൾ 
കൈക്കൊള്ളുന്നതായിരിക്കും. കാരണം കൂടാതെ ലേലം/ ടെണ്ടർ 
സ്ഥിരീകരിക്കുന്നതിനും സ്ഥിരീകരിക്കാതിരിക്കുന്നതിനും ഉള്ള 
അവകാശം നിയമവകുപ്പ് സെക്രട്ടറിയിൽ നിക്ഷിപ്തമാണ്. 


പി . സുരേഷ് കുമാർ, 

- അണ്ടർ സെക്രട്ടറി, 
നിയമവകുപ്പ് സെക്രട്ടറിക്കുവേണ്ടി. 


തിരുവനന്തപുരം. 


